Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . oa ). MmuO 
KL/ TV ( N )/ 12 /2009 - 2011 


M 


KERALA 


* ** panou 


ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ 
Apcepe ca m og 2GBJOOMOGOO 0 


KERALA GAZETTER2009 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th May 2010 

2010 820 4 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


I 18 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Vaisakha 1932 
1932 00010056lo 14 


PART III 
Forest Department 


KONNI DIVISION 


TENDER /AUCTION NOTICE 


No. KNC1- 2468 /2010 . 


22nd April 2010 


The materials collected by final felling/thinning Teak Plantations in Konni/Naduvathumoozhy/Mannarappara Ranges of 
Konni Division and stacked at dumping site shown in the schedule hereto attached will be sold in tender/auction by the 
undersigned or by any other officer authorized for the purpose , on the date and time shown in the schedule. The sale 
condition published by the Chief Conservator of Forests, Thiruvananthapuram vide Notification No. Pro. (5 ) -6835 /2009 
dated 2 - 12 -2009 in the Kerala Government Gazette No. 54 dated 22 - 12 -2009 and other sale conditions prevalent in the 
Forest Department are applicable to this Tender/Auction sale . This Gazette notification is available in the web site of Forest 
Department www .keralaforest.org & www . Keralaforest.gov. in . Any further notificatiom to the sale conditions that may be 
ordered by the Government after the publication of this sale notification will also be applicable to the sale . If the notified 
date of tender/auction declared as a holiday the sale will be conducted on the next working day and if the sale is not 
possible on the notification date due to other reasons, the same will be conducted on the alternate date shown in the 
schedule at the same place and time without further notification . The intending bidders should satisfy themselves about 
the quality and quantity of the materials put up for sale before the commencement of the auction and any complaints 
whatsoever will not be entertained after the sale proceedings are over. In case , any Government Department requires any 
of the materials, the quantity remaining after their selection only will be auctioned . The quantity that may become ready 
for sale after the publication of this notification will also be included in this sale . The tender/auction will commence at the 
time noted in the schedule in the dumping site and will continue till the sale of materials lotted for the day is over. 


4th May 2010] 


FOREST DEPARTMENT 


264 


Tender form can be had from the office of the undersigned till 1 p . m . on the day before the auction date on payment 
of Rs. 200 + VAT . The last date and time of receipt of tender is at 9 a. m . on the auction date. 


SCHEDULE - 1 
Mannarappara Range 


Teak Poles (Nos.) 


Teak 


JWFW 


Si. 
No. 


Name of 
plantation 


AT ) 


Jungle wood 
(poles Nos.) 
I I 


Dumping 

site / 
Time 


IC 
1 10 


IIC 
80 


ID 
30 


III 
. 


IV 
. 


V 
. 


Billets 
(MT) 
50 


1 


1947 TP , Chittar 
(Final felling ) 


100 


Mullumala - I 
10 a . m . 
onwards 


2 


315 


185 


80 


. 


.. 


. 


110 


280 


. 


.. 


1943 TP, Chempala 
Bit I & II 
(Final felling ) 


Nirappupara 
(Continuation ) 


Total 


425 


265 


110 


. 


. 


. 


160 


380 


E . M . D . — Teak Rs. 20 ,000 and Rs. 10, 000 for others. 


Auction date and time 


17 - 5 - 2010 , 10 a . m . onwards . 


Alternate date19 -5 - 2010 . 


SCHEDULE - 2 


Naduvathumoozhy Range 


Teak Poles (Nos.) 


Si. Name of 
No. plantation 


Teak 
timber 
(m3) 


Teak Billets (MT) JWFW JW JW 

(MT) Timber poles 
Selection 

(m3) (Nos.) 


Dumping 

site 
Time 


IC 


IIC 


III 


IV 


V 


. 


100 


100 


150 


200 


100 


100 


15 


1942 TP, 
Parayanthode 
( Final felling ) 


Naduvathu 
moozhy 10 a.m . 
onwards 


2 


. 


100 


100 


100 


100 


.. 


. 


50 


1 0 


25 


. 


1944 TP, 
Parakkulam 
(Final felling) 


Kadiyar 
(Continuation ) 


3 


10 


200 


200 


250 


250 


100 


. 


. 


1967 TP, 
Attippara 
( Final thinning) 


Valiya 
Vayakkara 
(Continuation ) 


Total 


10 


400 


400 


500 


550 


100 


150 


110 


40 


.. 


E . M . D . — Teak Rs. 20,000 and Rs. 10,000 for others . 


Auction date and time — 20 -5 -2010 , 10 a. m . onwards. 


Alternate date — 22 -5 -2010 . 


4th May 2010 ] 


FOREST DEPARTMENT 


265 


SCHEDULE-3 
Naduvathumoozhy Range 


Teak Poles (Nos.) 


Name of 
Plantation 


Teak 
timber 
(m3) 


Teak Billets 

(MT) 
Selection 


VEW 
(MT) 


JW 
Timber 
(m3) 


JW 
poles 
(Nos.) 


Dumping 

site ! 
Time 


No . 


IC 


DIC 


III 


IV 


V 


. 


100 


100 


150 


. 


. 


. 


50 


10 


10 


. 


Vayakkara 
10 a. m . 
onwards 


1945 TP, 
Pananthodu 
Bit II 
(Final felling ) 
1948 TP, 
Penangathodu 
(Final felling ) 


. 


100 


100 


50 


50 


25 


20 


. 


. 


Mundo 
moozhy 
(continuation ) 


3 


1977 TP, Manneera 10 
( Thinning ) 


8 0 


125 


200 


400 250 


. 


. 


. 


9 


. 


do 


4 


. 


10 


40 


15 


15 


. 


. 


10 


. 


2 


. 


do 


1945 TP, 
Pananthodu Bit I 
( Final felling ) 


Total 


10 


290 


365 


415 


465 250 


85 


30 


21 


E . M . D . — Teak Rs. 20, 000 and Rs. 10,000 for others. 
Auction date and time — 24 -5 -2010, 10 a. m . onwards. 
Alternate date — 29-5 - 2010 . 

SCHEDULE -4 

Konni Range 
si. Teak 

Teak Billets JWFW 
Name of 

Teak Poles (Nos.) 

timber - 
No . Plantation 

(m3) IC IIC III IV V Selection ! 


(MT) 


JW 
Timber 


JW 
poles 


(MT) 


Dumping 

site / 
Time 


(m3) 


(Nos.) 


. 


140 


60 


50 


80 


800 


50 


200 


1942 TP, 
Adichanpara 
(Final felling) 


1949 TP, 
Kummannur 
10 a .m . 
onwards 


2 


1.61 


30 


99 


300 


510 


469 


. 


. 


. 


18.738 


300 


1979 TP, 
Kummannur 
( Thinning) 


1976 TP, 
Adichanpara 
(continuation ) 


. 


56 


121 


81 


17 


. 


.. 


60 


75 


. 


. 


1957 TP, 
Peruvally 


1949 TP, 
Mundomoozhy 
(Final felling ) 

Total 


1.61 


226 


280 


431 


527 


469 


140 


875 


68.738 


500 


E . M . D . — Teak Rs. 20 ,000 and Rs. 10 ,000 for others. 
Auction date and time — 27 -5 -2010 , 10 a . m . onwards. 
Alternate date — 2 -6 - 2010 . 
Further details can be had from this office or Konni, Naduvathumoozhy, Mannarappara Ranges during working hours. 


4th MAY 2010] 


FOREST DEPARTMENT 


266 


കോന്നി ഡിവിഷനിൽ കോന്നി/ നടുവത്തുമൂഴി/മണ്ണാറപ്പാറ റെയിഞ്ചുകളിൽ താഴെ പട്ടികയിൽ പറയുന്ന തേക്കുതോട്ടങ്ങൾ 
അന്തിമവെട്ടി/ ഇടവെട്ടു നടത്തി ഡംപിംഗ് സൈറ്റുകളിൽ അട്ടിശേഖരം ചെയ്തിട്ടുള്ള പട്ടികയിൽ വിവരിക്കുന്ന ഉല്പന്നങ്ങൾ പട്ടികയിൽ 
പറയുന്ന തീയതിയിലും സ്ഥലത്തും സമയത്തും കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ദർഘാസ്/ ലേലം വഴി വിൽക്കുന്നതാണ്. 22 -12 - 2009 - ലെ 54 -ാം നമ്പർ കേരള സർക്കാർ ഗസറ്റിൽ 
തിരുവനന്തപുരം ചീഫ് വനം കൺസർവേറ്റർ പാ . ( 5) - 6835 / 2009 തീയതി 2 - 12 - 2009 എന്ന നമ്പരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
ദർഘാസ്/ ലേല വ്യവസ്ഥകളും വനംവകുപ്പിൽ ലേല സംബന്ധമായി നിലവിലുള്ള ഇതര വ്യവസ്ഥകളും പ്രകാരമായിരിക്കും 
ദർഘാസ്/ ലേലം നടത്തപ്പെടുന്നത്. ഈ ഗസറ്റ് വിജ്ഞാപനം വനം വകുപ്പിന്റെ വെബ് സൈറ്റിൽ www.kerelaforest .org & 
www.keralaforest.gov.in പ്രകാരം ലഭ്യമാണ്. പട്ടികയിൽ കാണിച്ചിട്ടുള്ള ലേലതീയതി പൊതു ഒഴിവു ദിവസമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസവും മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നിശ്ചിത ദിവസവും ലേലം നടക്കാതെവരികയോ നടത്താതിരിക്കുകയോ 
ചെയ്താൽ പട്ടികയിൽ പകരം കൊടുത്തിട്ടുള്ള തീയതിയിൽ മറ്റൊരു വിജ്ഞാപനം കൂടാതെ ദർഘാസ്/ ലേലം നിശ്ചിത സ്ഥലത്തും 
സമയത്തും നടത്തുന്നതായിരിക്കും. ദർഘാസ്/ ലേല വില്പനയിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉല്പന്നങ്ങൾ ദർഘാസ്/ ലേല 
തീയതിക്കു മുമ്പായി പരിശോധിച്ച് നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെടാവുന്നതാണ്. പ്രസ്തുത തീയതിക്കുശേഷം തത്സംബന്ധമായ 
പരാതികൾ പരിഗണിക്കുന്നതല്ല. ഈ വിജ്ഞാപന തീയതിക്കുശേഷം ദർഘാസ്/ ലേലസംബന്ധമായ സർക്കാർ ഉത്തരവുകൾ 
എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ദർഘാസ്/ ലേലത്തിനു ബാധകമായിരിക്കും. വില്പനയ്ക്കുവെച്ചിട്ടുള്ള ഉല്പന്നങ്ങൾ 
ഏതെങ്കിലും സർക്കാർ വകുപ്പുകൾക്ക് ആവശ്യമായി വരുന്നപക്ഷം ആയതുകഴിച്ചുള്ള ഉല്പന്നങ്ങൾ മാത്രമേ വില്ക്കുകയുള്ളൂ. 
പട്ടികയിൽ കാണിച്ചിട്ടുള്ള ഉൽപന്നങ്ങളുടെ അളവ് ഏകദേശമാണ്. അളവിൽ വ്യത്യാസം വരാവുന്നതാണ്. ലേലം പട്ടികയിൽ 
പറഞ്ഞിരിക്കുന്ന സമയത്ത് അതത് ഡംപിംഗ് സെറ്റിൽ ആരംഭിക്കുന്നതും, തൽദിവസത്തെ വില്പനയ്ക്കായി ലോട്ടു ചെയ്തിട്ടുള്ള 
ഉല്പന്നങ്ങളുടെ വിൽപന തീരുന്നതുവരെ തുടരുന്നതുമായിരിക്കും. 

- ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ ഈ ആഫീസിൽ നിന്നും 
വിലയായ 200 ( ഇരുന്നൂറ്) രൂപയും മൂല്യവർദ്ധിത നികുതിയും ഒടുക്കി വാങ്ങേണ്ടതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ ലേലദിവസം 
രാവിലെ 9 മണിവരെ സ്വീകരിക്കുന്നതാണ്. 


പട്ടിക - 1 


മണ്ണാറപ്പാറ റെയിഞ്ച് 


തേക്കുകഴകൾ (എണ്ണം) 


ക്രമനമ്പർ 


- തോട്ടത്തിന്റെ പേരും 
ശേഖരണ സ്വഭാവവും 


കാട്ടുമര 
കഴകൾ 
(എണ്ണം) 


IC 


ഡമ്പിംഗ് സൈറ്റ്/ 

സമയം 


IIC 


III 


തേക്കുബില്ലറ്റ് 

(MT) 


IV 


V 


കാട്ടുവിറക് (MT) 


I 


II 


110 


80 


30 


.. 


.. 


50 


100 


1947 തേക്കുതോട്ടം 
ചിറ്റാർ 
( അന്തിമവെട്ട്) 
1943 തേക്കുതോട്ടം 
ചേമ്പാല ബിറ്റ് I & II 
(അന്തിമവെട്ട്) 


മുള്ളുമല -I 
രാവിലെ 10 
മണിമുതൽ 
നിരപ്പുപാറ 
തുടർച്ച 


315 


185 


80 


.. 


.. 


110 


280 


.. 


.. 


ആകെ 


- 425 


265 


110 


.. 


.. 


160 


380 


.. 


.. 


നിരതദ്രവ്യം : 


തേക്ക് രൂപ 20,000 . 
മറ്റിനം - രൂപ 10,000. 
ലേല തീയതിയും സമയവും - 17 - 5 - 2010 രാവിലെ 10 മണി മുതൽ തുടർച്ചയായി. 


പകരം തീയതി- - 19 - 5 - 2010 . 


4th MAY 2010] 


FOREST DEPARTMENT 


267 


പട്ടിക - 2 


നടുവത്തുമൂഴി റെയിഞ്ച് 


തേക്കുകഴകൾ (എണ്ണം) 


കമനമ്പർ 


തോട്ടത്തിന്റെ പേരും 
ശേഖരണ സ്വഭാവവും 


തേക്കുതടി (M3) 


തേക്ക്ബില്ലറ്റ് 

(MT) 


കാട്ടുമരവിറക് 

(MT) 


ഡമ്പിംഗ് സൈറ്റ്/ 

സമയം 


IC 


IIC 


III 


IV 


കാട്ടുമരതടി 

(M ) 


V 


100 


100 


150 


200 


.. 


100 


100 


15 


നടുവത്തുമൂഴി 
രാവിലെ 10 മണിക്ക് 
തുടക്കം 
കടിയാർ 
തുടർച്ച 


.. 


100 


100 


100 


100 


100 


100 


100 


100 


. 


60 


1942 തേക്കുതോട്ടം 
പറയൻത്തോട് 
( അന്തിമവെട്ട്) 
1944 തേക്കുതോട്ടം 
പറക്കുളം 
( അന്തിമവെട്ട്) 
1967 തേക്കുതോട്ടം 
അട്ടിപ്പാറ (അന്തിമ ഇടവെട്ട്) 


25 


200 


200 


250 


250 


100 


വലിയ വയക്കര 
തുടർച്ച 


ആകെ 


10 


400 


400 


500 


550 


100 


150 


110 


40 


നിരതദ്രവ്യം : 

തേക്ക് - രൂപ 20, 000 . 
മറ്റിനം - രൂപ 10,000. 
ലേല തീയതിയും സമയവും 20 - 5 - 2010 രാവിലെ 10 മണി മുതൽ തുടർച്ചയായി. 
പകരം തീയതി- - 22 - 5 - 2010. 


പട്ടിക -3 


നടുവത്തുമൂഴി റെയിഞ്ച് 


തേക്കുകഴകൾ (എണ്ണം) 


ക്രമനമ്പർ 


തോട്ടത്തിന്റെ പേരും 
ശേഖരണ സ്വഭാവവും 


തേക്കുതടി (M3) 


തേക്ക്ബില്ലറ്റ് 

(MT) 


കാട്ടുമരവിറക് 

(MT) 


കാട്ടുമരതടി 

(M ) 


ഡമ്പിംഗ് സൈറ്റ്/ 

സമയം 


ICNIC 


III 


IV 


V 


100 


100 


150 


.. 


- 10 വയക്കര 

രാവിലെ 10 മണിക്ക് 

തുടക്കം 
. മു ണ്ടോമൂഴി 

തുടർച്ച 


.. 


100 


100 


50 50 


.. 


25 


20 


1945 തേക്കുതോട്ടം 
പാണൻത്തോട് 
ബിറ്റ് II (അന്തിമവെട്ട്) 
1948 തേക്കുതോട്ടം 
പെണങ്ങാത്തോട് 
( അന്തിമവെട്ട്) 
1977 തേക്കുതോട്ടം 
മണ്ണീറ ( ഇടവെട്ട്) 
1945 തേക്കുതോട്ടം 
പാണൻത്തോട് 
ബിറ്റ് I ( അന്തിമവെട്ട്) 


- 10 


80 


125 


200 400 


250 


. 


9 മുണ്ടോമൂഴി 


.. 


10 


40 


15 


15 


.. 


ആ 


കെ 


10 


290 


365 


415 465 


250 


85 


30 


21 


4th MAY 2010] 


FOREST DEPARTMENT 


268 


നിരതദ്രവ്യം : 


- തേക്ക് രൂപ 20,000. 

മറ്റിനം - രൂപ 10, 000. 
ലേല തീയതിയും സമയവും - 24 -5- 2010 രാവിലെ 10 മണി മുതൽ തുടർച്ചയായി. 
പകരം തീയതി 29 - 5- 2010. 


പട്ടിക - 4 


കോന്നി റെയിഞ്ച് 


തേക്കുകഴകൾ (എണ്ണം) 


ക്രമനമ്പർ 


തോട്ടത്തിന്റെ പേരും 
ശേഖരണ സ്വഭാവവും 


തേക്കുതടി 


(W) 


തേക്ക്ബില്ലറ്റ് 

(MT) 


കാട്ടുമരവിറക് 

(MT) 


കാട്ടുമരതടി 

(M ) 


IC 


ഡമ്പിംഗ് സൈറ്റ്/ 

സമയം 


IIC 


III 


IV 


V 


കാട്ടുമരകഴ 


ocuieto 


.. 


140 


60 


50 


.. 


.. 


.. 80 


1942 തേക്കുതോട്ടം 
ആദിച്ചൻപാറ 
(അന്തിമവെട്ട്) 
1979 തേക്കുതോട്ടം 
കുമ്മണ്ണൂർ ( ഇടവെട്ട്) 


800 50 200 1949 തേക്കുതോട്ടം 

- കുമ്മണ്ണൂർ രാവിലെ 

10 മണിക്ക് തുടക്കം 
.. 18.738 300 1976 തേക്കുതോട്ടം 

ആദിച്ചൻപാറ 
(തുടർച്ച ) 


1.61 


30 


99 


300 510 


469 


.. .. 


| 3 


.. 


56 


121 


81 17 


.. 


.. 60 


75 


.. 


1949 തേക്കുതോട്ടം 
മുണ്ടാമൂഴി 
(അന്തിമവെട്ട്) 


.. 1957 തേക്കുതോട്ടം 

പേരുവാലി (തുടർച്ച ) 


ആകെ 


1. 61 


226 


280 


431 527 


469 


. 


140 


875 68.738 


500 


നിരതദ്രവ്യം: 


തേക്ക് - രൂപ 20,000 . 
മറ്റിനം - രൂപ 10 ,000 . 
ലേല തീയതിയും സമയവും - 27 - 5 - 2010 രാവിലെ 10 മണി മുതൽ തുടർച്ചയായി. 
പകരം തീയതി - 2 -6 - 2010. 

കൂടുതൽ വിവരങ്ങൾക്ക് ഈ ആഫീസിലോ കോന്നി, നടുവത്തുമൂഴി, മണ്ണാറപ്പാറ റെയിഞ്ചാഫീസുകളിലോ പ്രവൃത്തി 
സമയങ്ങളിൽ ബന്ധപ്പെടുക. 


Divisional Forest Office , 
Konni. 


| ( Sd.) 

Divisional Forest Officer. 
( for and on behalf of the Governor of Kerala .) 


മൂന്നാർ ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എം .4 -7353 / 2005. 


2010 ഏപ്രിൽ 21. 


സർക്കാർ ഉത്തരവ് നമ്പർ 89584 / G3/ 08 / ആഭ്യന്തരം തീയതി 5 - 1 - 2009 അനുസരിച്ച് മൂന്നാർ ഡിവിഷനിൽ സർക്കാരിലേക്ക് 
കണ്ടംചെയ്ത 9 വാഹനങ്ങളുടെ ലേലം 12 - 4 - 2010 - ന് നടത്തുവാൻ നിശ്ചയിച്ചിരുന്നു . എന്നാൽ പ്രസ്തുത ലേലം സംബന്ധിച്ച് 
വിജ്ഞാപനം ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിന് വൈകിയതിനാൽ അന്നേദിവസം നടക്കുകയുണ്ടായില്ല . ടി ഗസറ്റ് 
വിജ്ഞാപനത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്ന താഴെ പറയുന്ന 9 വാഹനങ്ങൾ ദർഘാസ്/ ലേലം മുഖേന വിൽക്കുന്നതിനായി ഓരോ 


4th MAY 2010] 


FOREST DEPARTMENT 


269 


വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ദർഘാസ് ഫോറങ്ങൾ 2010 മേയ് 
മാസം 20 -ാം തീയതി രാവിലെ 11 മണിവരെ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച 
ദർഘാസുകൾ അന്നേദിവസം ഒരു മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് അപ്പോൾ സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ച് മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ലേലം നടത്തുന്നതും ലേലത്തിനുശേഷം ലേലക്കാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് 
പരിശോധിക്കുന്നതുമായിരിക്കും. 


ദർഘാസിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളിന്റെ പേരിൽ ദർഘാസ്/ ലേലം 25- 2 - 2009 - ലെ 
G.. O . ( Rt.) 92/ 2009 / F & WLD ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കും. അന്നേ ദിവസം ആരുംതന്നെ ദർഘാസ്/ 
ലേലത്തിൽ പങ്കെടുക്കാതിരുന്നാലോ ഏതെങ്കിലും വാഹനങ്ങളുടെ വില്പന നടക്കാതിരുന്നാലോ വന്നാൽ അവശേഷിക്കുന്ന 
വാഹനങ്ങളുടെ ദർഘാസ്/ ലേലം മേൽ വിവരിച്ച പ്രകാരം 2010 മേയ് മാസം 27 -ാം തീയതി നടത്തുന്നതായിരിക്കും. 


കണ്ടംചെയ്ത സർക്കാർ വാഹനങ്ങളെ സംബന്ധിച്ച വിവരം 


ഇനം 


ക്രമ 
നമ്പർ 


രജിസ്ട്രർ 
നമ്പർ 


എഞ്ചിൻ 
നമ്പർ 


ചേസിസ് 
നമ്പർ 


വാഹനംസൂക്ഷിച്ചിരിക്കുന്ന 


- സ്ഥലം 


- KL - 6- 535 


DS 


മഹീന്ദ്ര 
ജീപ്പ് 


CJ 500DI-4 -ASDS 

40919 


ഡി. എഫ്. ഒ. ഓഫീസിന് 
സമീപം 


40919 


2 


KLI- 6380 


DL 
10777 


MM540 -DP- 4 
DL-10777 


മൂന്നാർ വർക്കിംഗ് പ്ലാൻ 
ഓഫീസിന് സമീപം 


KL6- 310 


DQ -30160 


CJ 500D - 4 
DQ 30160 


അടിമാലി റെയിഞ്ച് 
ഓഫീസ് 


KL 01B -3544 


- 432585 


IB 432585 H 


എൻഫീൽഡ് 
ബുള്ളറ്റ് 


KL 01B -3404 


432250 


IB 432250 H 


KBT-9560 


വ്യക്തമല്ല. 


6B 341957 


KL 01B - 3524 


432651 


IB 43251 H 


നേര്യമംഗലം റെയിഞ്ച് 
ഓഫീസ് 


| KBV 4391 


7B 355139 


355139 
432581 


9 


KL 01B - 3297 


IB 432581 H 


61 A പ്രകാരം നടപടി സ്വീകരിക്കേണ്ട വാഹനങ്ങൾ 


കമ 
നമ്പർ 


രജിസ്ട്രർ 


ഇനം 


ഇനം 


എഞ്ചിൻ 


എഞ്ചിൻ 
നമ്പർ 


ചേസിസ് 
നമ്പർ 


വാഹനം സൂക്ഷിച്ചി 
രിക്കുന്ന സ്ഥലം 


നമ്പർ 


| KLH-9138 


മഹീന്ദ്ര 
ഡീസൽ ജീപ്പ് 


4S 
24930 


CJ 560D10124 H 

4924930 


ഐ . ബി . കോമ്പൗണ്ട്, 
ദേവികുളം 


2 


KL6- 94 


വ്യക്തമല്ല. 


DN 34707 


നിരതദ്രവ്യം - രൂപ 10, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 +12.5 % വിൽപ്പന നികുതി. 


നിബന്ധനകൾ 


1. വില്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ അനുവാദത്തോടെ അവ 
ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറപ്പിച്ചശേഷം 
വാഹനത്തിനെ സംബന്ധിക്കുന്ന യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല . 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ റവന്യൂ മേലധികാരികളോ 
നൽകിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ടിന്റെ അറ്റസ്റ്റ് ചെയ്ത 
കോപ്പിയോ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 


4th MAY 2010] 


FOREST DEPARTMENT 


270 


3 . അപേക്ഷകർക്ക് ടെണ്ടർ ഫോറം 2010 മേയ് 20 - ന് 11 മണിവരെ ദേവികുളത്തുള്ളമൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
4. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
5. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഓഫീസിൽ ഒടുക്കേണ്ടതാണ്. 
6. ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ദർഘാസുകൾ/ ലേലം G. O . ( Rt) 92/2009/F & WLD തീയതി 25- 2-2009 

സർക്കാർ ഉത്തരവിന് വിധേയമായി ഉറപ്പിക്കുന്നതും മറ്റ് ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരിച്ച് 
നൽകുന്നതുമാണ്. 
7. ദർഘാസ് സംഖ്യ നിരതദ്രവ്യസംഖ്യയിൽ കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 % ( നിരതദ്രവ്യം ഉൾപ്പെടെ) 

അപ്പോൾത്തന്നെ നൽകേണ്ടതാണ്. 
8. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 

നിക്ഷിപ്തമായിരിക്കും. 
9. ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി വിവരം കൈപ്പറ്റി 15 ദിവസത്തിനകം ബാക്കി ലേലസംഖ്യയും നിയമപ്രകാരമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 15 ദിവസം കൂടി ബാക്കി 
സംഖ്യയും 15 % പലിശയും ദിവസത്തിൽ 20 രൂപ നിരക്കിൽ വാടകയും വസൂലാക്കി വാഹനം നീക്കം ചെയ്യാൻ 

അനുവദിക്കുന്നതായിരിക്കും. അതിനുശേഷം യാതൊരു കാരണവശാലും അവധി ദീർഘിപ്പിച്ച് അനുവദിക്കുന്നതല്ല . 
10 . മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത കേസ്സുകളിൽ മുൻ ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതും 

വാഹനം വീണ്ടും ലേലം/ ടെണ്ടർ അടിസ്ഥാനത്തിൽ മുൻലേലക്കാരന്റെ പൂർണ്ണ നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതു 
മായിരിക്കും. ഈ ലേലംകൊണ്ട് സർക്കാരിന് നഷ്ടം വരുകയാണെങ്കിൽ ടി തുക മുൻലേലക്കാരനിൽനിന്നും ഈടാക്കുന്ന 
തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻലേലക്കാരന് ആയതിന് യാതൊരു അർഹതയും 
ഉണ്ടായിരിക്കുന്നതല്ലെന്നും ആയത് മുഴുവനും സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതുമായിരിക്കും. 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധി ദിവസമായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും 
- സമയത്തും ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതായിരിക്കും നടത്തുന്നതായിരിക്കും. 
12. മുകളിൽപ്പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും പുതുതായി കൂട്ടിച്ചേർക്കുന്നതിനും മൂന്നാർ ഡിവിഷണൽ 

ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരം ഉണ്ടായിരിക്കും. 


11. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
മൂന്നാർ, ദേവികുളം. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


